Kerala Gazette No . 38 dated 28th September 2010 . 


PART I 


Section iji 


കേരള സർക്കാർ 


നിയമ ( നിയമ നിർമ്മാണ - എ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 15553 ലെഗ്.എ2/ 2010/ നിയമം. 


- 2010 ആഗസ്റ്റ് 19 . 
തിരുവനന്തപുരം, 

1932 ശ്രാവണം 28. 


2010 ആഗസ്റ്റ് 18 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെപ്പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


കെ . മധുസൂദനൻ നായർ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെകട്ടറി. 


2010 - ലെ 50 -ാം നമ്പർ ഓർഡിനൻസ് 


2010 - ലെ കേരള ആധാരമെഴുത്തുകാരുടെയും 
പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് 
വെണ്ടർമാരുടെയും ക്ഷേമനിധി 

ഓർഡിനൻസ് 


ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ അറുപത്തിഒന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


കേരള സംസ്ഥാനത്തെ ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തു 
കാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമത്തിനായും 
- അവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്ന 
തിനായും അതുമായി ബന്ധപ്പെട്ടതോ ആനുഷംഗിക 
- മായതോ ആയ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒരു 
ക്ഷേമനിധി രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ 

ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക . - കേരള സംസ്ഥാനത്തെ ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരു 
ടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമത്തിനായും അവർക്ക് പെൻഷനും മറ്റ് 
ആനുകൂല്യങ്ങളും നൽകുന്നതിനായും അതുമായി ബന്ധപ്പെട്ടതോ ആനുഷംഗികമായതോ 
ആയ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒരു ക്ഷേമനിധി രൂപീകരിക്കുന്നത് യുക്തമായിരി 
ക്കുകയാലും ; 

കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


ഇപ്പോൾ, അതിനാൽ, ഇൻഡ്യൻ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


| 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1 ) ഈ ഓർഡിനൻസിന് 2010 - ലെ കേരള 
ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും 
ക്ഷേമനിധി ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


(2 ) ഇത്, ഗസറ്റ് വിജ്ഞാപനപ്രകാരം, സർക്കാർ നിശ്ചയിക്കാവുന്ന തീയതി 
മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


- 2. നിർവ്വചനങ്ങൾ. ഈ ഓർഡിനൻസിൽ സന്ദർഭം മറ്റുവിധത്തിൽ ആവശ്യ 
പ്പെടാത്തപക്ഷം, 


( എ ) “ ബോർഡ് എന്നാൽ 9 -ാം വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട 
കേരള ആ ധാ ര മ ഴു ത്തു കാ രു ടെ യും പകർപ്പ ഴു ത്തു കാ രു ടെ യും സ്റ്റാമ്പ് 
വെണ്ടർമാരുടെയും ക്ഷേമനിധി ബോർഡ് എന്നർത്ഥമാകുന്നു . 


( ബി ) “ തൊഴിൽ അവസാനിപ്പിക്കൽ” എന്നാൽ തൊഴിൽ ചെയ്യുന്നതിന് 
ലഭിച്ചിട്ടുള്ള ലസൻസിന്റെ റദ്ദാ ക്ക ലി ന്റെ യോ തിരിച്ചേൽപ്പി ക്ക ലി ന്റെ യോ 
പരി ണി ത ഫ ല മാ യി ഒരു ലസൻ സി യു ടെ തൊഴിൽ അ വ സാ നി രി ക്ക ൽ 
എന്നർത്ഥമാകുന്നു ; 

( സി ) “ അംശദായം എന്നാൽ 4 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് പ്രകാരം 
ക്ഷേമനിധിയിലേക്ക് നൽകേണ്ടതായ തുക എന്നർത്ഥമാകുന്നു ; 

- ( ഡി ) “ആശിതൻ ” എന്നാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, പ്രായപൂർത്തി 
യാകാത്ത ആൺമക്കൾ, അവിവാഹിതരോ വിധ വകളോ വിവാഹ മോ ചിതരോ 
ആയ പെൺമക്കൾ, മാനസികമായോ ശാരീരികമായോ അവ ശ ത യ നു ഭവിക്കുന്ന 
മ ക്ക ൾ , അ ം ഗ ത്ത് മാത്രം ആശ യി ച്ചു ക ഴി യു ന്ന അച്ഛനും അ മ്മ യും 
എന്നർത്ഥമാകുന്നു ; 


( ഇ ) “ആധാരമെഴുത്തുകാരൻ എന്നാൽ 1960 - ലെ കേരള ആധാരമെഴു 
ത്തു കാ രുടെ ലൈസൻസ് ചട്ട ങ്ങൾ പ്രകാരം ഉട മ സ്ഥാ വകാ ശ ത്ത പ്പറ്റിയുള്ള 
അന്വേഷണം നടത്തുകയും ആധാര ങ്ങളുടെ നക്കൽ തയ്യാറാക്കുകയും ആധാരം 
ര ജി സ് ട ഷ ന വ ണ്ടി മുദ പ ത ത്തി ൻ മ ൽ എ ഴു തു ക യും ഉൾ പ്പ ടെ , 
ആധാരങ്ങൾ തയ്യാറാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നആൾ എന്നർത്ഥമാകുന്നു ; 


( എ ഫ് ) "" നിധി എന്നാൽ 3 -ാം വകുപ്പ് പ്രകാരം രൂപീ ക രിക്ക പ്പെട്ട 
കേരള ആ ധാ ര മ ഴു ത്തു കാ രു ടെ യും പകർപ്പ ഴു ത്തു കാ രു ടെ യും സ്റ്റാമ്പ് 
വെണ്ടർമാരുടെയും ക്ഷേമനിധി എന്നർത്ഥമാകുന്നു ; 

( ജി ) “ സർക്കാർ എന്നാൽ കേരള സർക്കാർ എന്നർത്ഥമാകുന്നു ; 


( എച്ച്) “ ര ജി സ് ടേ ഷൻ ഇൻസ്പെക്ടർ ജനറൽ എന്നാൽ കേരള 
സർക്കാരിന്റെ രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ എന്നർത്ഥമാകുന്നു ; 


( ഐ ) “ അംഗം എന്നാൽ ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ പ്രകാരം 
ക്ഷേമനിധിയിൽ അംഗമായി ചേർക്കപ്പെട്ടതോ 1991 - ലെ കേരള ആധാരമെഴുത്തു 
കാ രുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമ നിധി 
യിൽ ഒരു അംഗമായി തുടർന്നുപോരുകയോചെയ്യുന്ന ഒരു ആധാരമെഴുത്തുകാരനോ 
ഒരു പകർപ്പെഴുത്തുകാരനോ ഒരു സ്റ്റാമ്പ് വെണ്ടറോ എന്നർത്ഥമാകുന്നു ; 

( ജെ ) “ വിജ്ഞാപനം എന്നാൽ കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട 
വിജ്ഞാപനം എന്നർത്ഥമാകുന്നു ; 

- ( കെ ) “ നിർണ്ണ യി ക്ക പ്പെട്ടത്?” എന്നാൽ ഈ ഓർ ഡി നൻ സ് പ്രകാരം 
ഉണ്ടാക്കിയ ചട്ടങ്ങൾ പ്രകാരം നിർണ്ണയിക്കപ്പെട്ടത് എന്നർത്ഥമാകുന്നു ; 


(എൽ) “ ര ജി സ്റ്ററിങ്ങ് അധികാര സ്ഥാനം എന്നാൽ ബന്ധപ്പെട്ട ജില്ല 
യിലെ ജില്ലാ രജിസ്ട്രാർ ( ജനറൽ) എന്നർത്ഥമാകുന്നു ; 


- ( എം ) “പദ്ധതി” എന്നാൽ ഈ ഓർഡിനൻസ് പ്രകാരം ആവിഷ്കരിക്ക 
പ്പെട്ട കേരള ആധാ ര മ ഴു ത്തു കാ രു ടെയും പകർപ്പെഴു ത്തു കാ രു ടെയും സ്റ്റാമ്പ് 
വെണ്ടർമാരുടെയും ക്ഷേമ നിധി പദ്ധതി എന്നർത്ഥമാകുന്നു ; 


(എൻ) “പകർപ്പെഴുത്തു കാ രൻ എന്നാൽ ആധാര ങ്ങൾ തയ്യാറാക്കുന്ന 
തിൽ ഒരു ആ ധാ ര മ ഴു ത്തു കാ രനെ സഹാ യി ക്കു കയും, 1960 - ലെ കേരള 
ആധാര മ ഴു ത്തു കാ രുടെ ലൈസൻസ് ചട്ട ങ്ങ ളിലെ 3 -ാം ചട്ട ത്തിലെ ( 5 ) -ാം 
ഉപചട്ടത്തിൽ നിർവ്വചിച്ചിട്ടുള്ള പ്രകാരം രജിസ്ട്രേഷനു വേണ്ടി ഹാജരാക്കുന്നതി 
നുള്ള ആ ധാ ര ങ്ങൾ പകർത്തി യെ ഴു തു ന്ന തി നുള്ള സാധു വാ യ സ് കബ് 
ലൈസൻസ് കൈവശമുള്ളതുമായ ഒരാൾ എന്നർത്ഥമാകുന്നു ; 


( 8) “ സെക്രട്ടറി ” എന്നാൽ ഈ ഓർഡിനൻസ് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള 
ബോർഡിന്റെ സെക്രട്ടറി എന്നർത്ഥമാകുന്നു ; 

( പി ) “ സ്റ്റാമ്പ് എന്നാൽ 24 -ാം വകുപ്പ് പ്രകാരം അച്ചടിക്കു കയും 
വി ത ര ണം ചെയ്യു ക യും ചെയ്യുന്ന കേ ര ള ആ ധാ ര മ ഴു ത്തു കാ രു ടെ യും 
പകർപ്പെഴു ത്തു കാ രു ടെയും സ്റ്റാമ്പ് വെണ്ടർമാ രു ടെയും ക്ഷേമ നിധി സ്റ്റാമ്പ് 
എന്നർത്ഥമാകുന്നു ; 

( ക ) “ സ്റ്റാമ്പ് വ ണ്ട ർ എ ന്നാ ൽ 19 6 0 - ല ക രള സ്റ്റാമ്പ് 
നിർമ്മാണവും വിൽപ്പനയും ചട്ട ങ്ങ ളിലെ 35 -ാം ചട്ടപ്രകാരം ഒരു ലൈസൻസ് 
ആർജ്ജിച്ചിട്ടുള്ളതും നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പുകളുടെയും മുദ്രപത്രങ്ങളുടെയും 
വിൽപ്പനയുമായി ബന്ധപ്പെട്ട തൊഴിലിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്നതുമായ 
ഒരാൾ എന്നർത്ഥമാകുന്നു . 


- 3. കേരള ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് 
വെണ്ടർമാരുടെയും ക്ഷേമനിധി: - (1) ഈ ഓർഡിനൻസ് പ്രാബല്യത്തിൽ വന്നതിനു 
ശേഷം കഴിയുന്നത്ര വേഗം, സർക്കാർ, വിജ്ഞാപനംമൂലം, “ കേരള ആധാരമെഴു 
ത്തു കാ രു ടെ യും പകർപ്പ്ഴു ത്തു കാ രു ടെ യും സ്റ്റാമ്പ് വെണ്ടർ മാ രു ടെ യും 
ക്ഷേമനിധി പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കേണ്ടതും പദ്ധതി 
ആവിഷ്കരിച്ചശേഷം ഈ ഓർഡിനൻസിലെയും പദ്ധതിയിലെയും വ്യവസ്ഥകള 
നുസരിച്ച് കേരള ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് 

വ ണ്ട ർ മാ രു ടെ യും ക്ഷേമ നിധി എന്ന പേരിൽ ഒരു നിധി രൂ പീ ക രി 
ക്കേണ്ടതുമാണ്. 


( 2 ) പദ്ധതിയിൽ, ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾക്കു വിധേയമായി 
പട്ടി ക യിൽ വി നിർ ദ്ദേ ശി ച്ചിട്ടുള്ള എല്ലാ മാ അ ല്ലെ ങ്കിൽ ഏ ത ങ്കി ലു മാ 
കാര്യങ്ങൾക്കു വേണ്ടി വ്യവസ്ഥ ചെയ്യാവുന്നതാണ്. 


( 3 ) നിധിയിൽ താഴെ പറയുന്നവ വരവ് വയ്ക്കേണ്ടതാണ്, അതായത്: 


( എ ) 4 -ാം വകുപ്പ് പ്രകാരമുള്ള അംശദായങ്ങൾ; 


( ബി ) 5 -ാം വകുപ്പ് പ്രകാരം വസൂലാക്കിയ അപേക്ഷാ ഫീസ്; 


( സി ) 15 -ാം വകുപ്പ് പ്രകാരം കടം വാങ്ങുന്ന ഏതെങ്കിലും തുക; 


( ഡി ) 24 -ാം വകുപ്പു പ്രകാരം സ്റ്റാമ്പ് വിൽപന നടത്തിയ വക യിൽ 
ശേഖരിക്കുന്ന എല്ലാ തുകകളും; 


( ഇ ) ഏതെങ്കിലും അസോസിയേഷനോ, സ്ഥാപനമോ, മറ്റേതെങ്കിലും 
വ്യക്തിയോ നിധിയിലേക്ക് സ്വമേധയാ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും സംഭാവന; 


( എ ഫ് ) നി ധി യു ടെ ഏതെ ങ്കിലും ഭാഗം നിക്ഷേ പി ച്ച തി ന്മ ലു ള്ള 
ഏതെങ്കിലും ലാഭം, പലിശ , ലാഭ വിഹിതം അല്ലെങ്കിൽ മറ്റ് ആദായം; 


( ജി ) ഭാരത സർക്കാരോ സംസ്ഥാന സർക്കാരോ മറ്റ് ഏതെങ്കിലും 
സ്ഥാപ നമോ സംഘടനയോ നൽകിയ ഏതെങ്കിലും ഗാന്റു കൾ, വായ്പകൾ 
അല്ലെങ്കിൽ മുൻകൂറുകൾ; 

- (എച്ച്) സ്റ്റാമ്പ് വെണ്ടർമാർക്ക് കമ്മിഷ നായി ലഭിക്കുന്ന തുകയുടെ 
രണ്ടു ശതമാനം; 


( ഐ ) 30 -ാം വകുപ്പ് പ്രകാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന തുകകൾ; 


( ജെ ) പദ്ധതി പ്രകാരം ചുമത്തിയ ഏതെങ്കിലും ഫീസ്; 


( കെ ) പദ്ധതിയിലെ വ്യവ സ്ഥ കൾ ഉപകാരം നിധി യി ലേക്ക് വരവ് 
കൊള്ളിക്കേണ്ട മറ്റേതെങ്കിലും തുക; 

( എ ൽ ) നി ധി യു ടെ വിഭ വ ശേഷി വർ ദ്ധി പ്പി ക്കു ന്ന തി നാ യി മറ്റ് 
മാർഗ്ഗങ്ങളിൽ നിന്നും ബോർഡ് ശേഖരിച്ച് ഏതെങ്കിലും തുക. 

- ( 4 ) നിധി ബോർഡിൽ നിക്ഷി പ് ത മാ കു ന്നതും ബോർഡ് അതിന്റെ 
ഭരണം നിർവ്വഹിക്കേണ്ടതുമാണ്. 


( 5 ) നിധി താഴെ പറയുന്ന എല്ലാമോ ഏതെങ്കിലുമോ ആവശ്യങ്ങൾക്കായി 
ഉപയോഗിക്കാവുന്നതാണ്, അതായത്: 


( എ ) തൊഴിൽ അവസാനിക്കുമ്പോൾ ഒരംഗത്തിന് അയാൾ തൊഴിൽ 
ചെയ്ത വർ ഷ ങ്ങ ളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തി നിർണ്ണയിക്ക പ്പെടാ വു ന്ന 
അങ്ങനെയുള്ള നിരക്കുകളിൽ നിശ്ചിത തുകയും പെൻഷനും നിധിയിൽ നിന്നും 
നൽകുന്നതിന്; 


- വിശദീകരണം 1 - അനാരോഗ്യം കാരണം ജോലിയിൽ തുടരാൻ സാധിക്കാത്ത 
ഒരു അംഗത്തിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് തൂരുമാനമെടുക്കാൻ 
ബോർഡിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


വിശദീകരണം 2. - ഈ ഓർഡിനൻസിന്റെ പ്രാരംഭത്തിനു മുൻപ് അറുപത്തിയഞ്ച് 
വയസ്സ് പൂർത്തിയായിട്ടുള്ളതും ഇരുപത്തിയഞ്ച് വർഷം ആധാരമെഴുത്തുകാരനോ 
പകർപ്പെഴുത്തുകാരനോ സ്റ്റാമ്പ് വെണ്ടറൊ ആയിരുന്നതുമായ ആളിന് ഓർഡിനൻസിലെ 
വ്യവസ്ഥകൾ പ്രകാരം അംഗമായി ഒരു വർഷക്കാലം അംശദായം അടച്ചാൽ പ്രത്യേക 
പെൻഷന് അർഹത നേടാവുന്നതാണ്. 


( ബി ) പത്തുവർഷത്തിൽ കുറയാതെ അംശദായം അടച്ചിട്ടുള്ള അംഗം മരിച്ചു 
പോയാൽ കുടുംബപെൻഷൻ നൽകുന്നതിന്; 


( സി ) അ സുഖം അല്ലെങ്കിൽ അപകടം മൂലം ഒരംഗം മരണപ്പെട്ടാൽ 
സാമ്പത്തിക സഹായം നൽകുന്നതിന്; 


( ഡി ) സ്ഥിരമായ ശാരീരിക അവശതമൂലം ജോലി ചെയ്യാൻ കഴിയാതിരിക്കു 
കയോ ക്ഷേമനിധിയിൽ അംഗത്വം അവസാനിക്കുകയോ ചെയ്യുന്ന അംഗങ്ങൾക്ക് അവർ 
അടച്ച അംശദായത്തുക നിർണ്ണയിക്കപ്പെടുന്ന പ്രകാരമുള്ള പലിശ സഹിതം തിരിച്ചു 
നൽകുന്നതിന്; 


( ഇ ) ഗുരുതരമായ രോഗം ബാധിച്ചിട്ടുള്ള അംഗങ്ങളുടെ വൈദ്യശുശ്രൂഷ 
യ്ക്കുള്ളചെലവിനായി സാമ്പത്തിക സഹായം നൽകുന്നതിന്; 


(എഫ്) അംഗങ്ങളുടെയും അംഗങ്ങളുടെ പെൺമക്കളുടെയും വിവാഹ 
ആവശ്യത്തിനും വനിതാ അംഗങ്ങൾക്ക് പ്രസവ ആവശ്യത്തിനും സാമ്പത്തിക സഹായം 
നൽകുന്നതിന്; 


( ജി ) അംഗങ്ങൾക്ക് അവരുടെ തൊഴിൽ സംബന്ധമായ ആവശ്യത്തിനോ, 
താമസിക്കുന്നതിനായി വീട് നിർമ്മിക്കുന്നതിനോ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വീട് 
പുതുക്കുന്നതിനോ വീട് നിർമ്മിക്കുന്നതിനായി സ്ഥലം വാങ്ങുന്നതിനോ വീടും 
സ്ഥലവും കൂടി വാങ്ങുന്നതിനോ അംഗങ്ങളുടെ മക്കൾക്ക് ഉന്നതവിദ്യാഭ്യാസം ഉൾപ്പെടെ 
യുള്ള വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായമോ വായ്ക്കകളോ മുൻകൂറുകളോ 
നൽകുന്നതിന്; 


| ( എച്ച്) ശാരീരിക അവശത അനുഭവിക്കുന്ന അംഗങ്ങൾക്ക് പ്രത്യേക 
ആശ്വാസം നൽകുന്നതിന്; 


( ഐ ) പദ്ധതിയിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള മറ്റേതെങ്കിലും ആവശ്യത്തിന്; 


( ജെ ) ബോർഡിന്റെ ദൈനംദിന ഭരണ ചെലവുകൾക്ക്. 


( 6) ( 1) -ാം ഉപവകുപ്പ് പ്രകാരം ആവിഷ്ക്കരിക്കപ്പെട്ട പദ്ധതി, അത് ആവിഷ് 
ക്കരിച്ചതിനു ശേഷം കഴിയുന്നത്രവേഗം, നിയമസഭ സമ്മേളനത്തിലായിരിക്കുമ്പോൾ 
സഭ മുമ്പാകെ, ഒരു സമ്മേളനത്തിലോ തുടർച്ചയായ രണ്ട് സമ്മേളനങ്ങളിലോ 
പെടാവുന്ന ആകെ പതിനാല് ദിവസക്കാലത്തേക്ക് വയ്ക്കേണ്ടതും, അപ്രകാരം അത് 
ഏത് സമ്മേളനത്തിൽ വയ്ക്കുന്നുവോ ആ സമ്മേളനമോ അഥവാ തൊട്ടടുത്തുവരുന്ന 
സമ്മേള നമോ അവ സാ നിക്കു ന്ന തി നു മുമ്പ് നിയമ സഭ പ്രസ്തുത പദ്ധതിയിൽ 
ഏതെങ്കിലും രൂപഭേദം വരുത്തുന്നപക്ഷം പദ്ധതിക്ക് അതിനു ശേഷം അപ്രകാരം 
രൂപഭേദം വരുത്തിയ പ്രകാരം മാത്രം പ്രാബല്യം ഉണ്ടായിരിക്കുന്നതുമാണ്. എന്നിരുന്നാലും, 
അപ്രകാരമുള്ള ഏതെങ്കിലും രൂപഭേദപ്പെടുത്തൽ പദ്ധതി പ്രകാരം മുൻപ് ചെയ്തിട്ടുള്ള 
ഏതെങ്കിലും സംഗതിയുടെ സാധുതയ്ക്ക് ഭംഗം വരാത്ത വിധത്തിൽ ആയിരിക്കേണ്ടതാണ്. 


4. നിധിയിലേക്കുള്ള അംശദായം. (1) ഒരു അംഗമായിത്തീരാൻ അർഹതയുള്ള 
ഓരോ ആധാരമെഴുത്തുകാരനും പകർപ്പെഴുത്തുകാരനും സ്റ്റാമ്പ് വെണ്ടറും പ്രതിമാസം 
നൂറു രൂപ നിധിയിലേയ്ക്ക് അംശദായമായി നൽകേണ്ടതാണ്. 


(2) സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനം വഴി, (1) -ാം ഉപവകുപ്പിൽ പരാമർശിക്കുന്ന 
അംശ ദാ യ നിര ക്ക് , പദ്ധതിയുടെ നട ത്തി പ്പി നു വേണ്ടി ആ വ ശ്യ മായ തുക 
കണ ക്കി ലെ ടുത്ത് കാലാ കാ ല ങ്ങ ളിൽ പരമാ വധി അഞ്ഞൂറ് രൂപവരെ എന്ന 
പരിധിയിൻമേൽ പരിഷ്കരിക്കാവുന്നതാണ്. 

( 3) പദ്ധതിയിൽ വിനിർദ്ദേശിച്ചേക്കാവുന്ന രീതിയിൽ അംശദായം സെക്രട്ടറിയുടെ 
പേർക്ക് അല്ലെങ്കിൽ ഈ ആവശ്യത്തിലേക്കായി അധികാരപ്പെടുത്തിയിരിക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ പേർക്ക് നൽകേണ്ടതാണ്. 
- 5. നിധിയിലെ അംഗത്വം (1 ) 1960 - ലെ കേരള ആധാരമെഴുത്തുകാരുടെ 
ലൈസൻസ് ചട്ടങ്ങൾ പ്രകാരമുള്ള ഒരു ആധാരമെഴുത്തുകാരന്റെയോ അല്ലെങ്കിൽ ഒരു 
പകർപ്പെഴുത്തുകാരന്റെയോ സാധുവായ ലൈസൻസോ അല്ലെങ്കിൽ 1960 - ലെ കേരള 
സ്റ്റാമ്പ് നിർമ്മാണവും വിൽപ്പനയും ചട്ടങ്ങൾ പ്രകാരമുള്ള ഒരു സ്റ്റാമ്പ് വെണ്ടറുടെ 
സാധുവായ ലൈസൻസോ, അതതുസംഗതിപോലെ, കൈവശമുള്ളതും അപേക്ഷാ 
തീയതിയിൽ 65 വയസ്സിനു താഴെ പ്രായമുള്ളതുമായ ഏതൊരാൾക്കും നിധിയിൽ അംഗ 
മായി പ്രവേശിക്കുന്നതിന് നിർണ്ണയിക്കപ്പെട്ട അങ്ങനെയുള്ള ഫാറത്തിലും രീതിയിലും 
ബോർഡിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്: 

എന്നാൽ കേന്ദ്ര സർക്കാർ സർവീസിൽനിന്നോ ഏതെങ്കിലും സംസ്ഥാന സർക്കാർ 
സർവ്വീസിൽനിന്നോ ഏതെങ്കിലും പൊതുമേഖലാസ്ഥാപനത്തിൽനിന്നോ തദ്ദേശാധികാര 
സ്ഥാപനത്തിൽനിന്നോ വിരമിക്കൽ ആനുകൂല്യങ്ങളോടെ വിരമിച്ചശേഷം ഒരു ആധാരം 
എഴുത്തുകാര നായോ പകർപ്പെഴുത്തുകാര നായോ സ്റ്റാമ്പ് വെണ്ടറായോ ജോലി 
നോക്കുന്ന യാതൊരാൾക്കും നിധിയിൽ അംഗത്വമെടുക്കുന്നതിന് അർഹതയുണ്ടായിരിക്കു 
ന്നതല്ല. 

- (2 ) (1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള ഒരു അപേക്ഷയിന്മേൽ ബോർഡിന്, 
അതിന് യുക്തമെന്ന് തോന്നുന്ന അങ്ങനെയുള്ള അന്വേഷണം നടത്താവുന്നതും 
അപേക്ഷകനെ നിധിയിൽ ചേർക്കുകയോ അല്ലെങ്കിൽ എഴുതി രേഖപ്പെടുത്തിയ 
കാരണങ്ങളാൽ അയാളുടെ അപേക്ഷ നിരസിക്കുകയോ ചെയ്യാവുന്നതുമാണ്: 

എന്നാൽ, അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള യാതൊരു ഉത്തരവും അപേക്ഷകന് 
പറയാനുള്ളത് പറയുവാൻ ഒരു അവസരം നൽകാതെ പാസ്സാക്കാൻ പാടുള്ളതല്ല 

എന്നിരുന്നാലും, അംഗത്വത്തിനുള്ള ഏതെങ്കിലും അപേക്ഷ നിരസിക്കുന്നപക്ഷം 
അതുമൂലം സങ്കടമനുഭവിക്കുന്ന ഏതൊരാൾക്കും സർക്കാരിന് നിർണ്ണയിക്കപ്പെടാവുന്ന 
കാലയളവിനുള്ളിൽ അപ്പീൽ നൽകാവുന്നതാണ്. 

( 3 ) ഓരോ അപേക്ഷകനും അപേക്ഷാ ഫീസായി നൂറ് രൂപ നിർണ്ണയിക്ക 
പ്പെടാവുന്ന അങ്ങനെയുള്ള രീതിയിൽ അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ്. 

( 4) നിധിയിലെ ഒരു അംഗം, 65 വയസ്സ് പൂർത്തിയാകുമ്പോഴോ 25 വർഷത്തെ 
അംഗത്വത്തിനുശേഷം തന്റെ ലൈസൻസ് തിരിച്ചേൽപ്പിക്കുകയും സ്വമേധയാ പെൻഷന് 
അപേക്ഷിക്കുകയും ചെയ്യുമ്പോഴോ നിധിയിൽ അംഗമല്ലാതായിത്തീരുന്നതാണ്. 

(5) നിധിയിൽ അംഗമായി ചേർന്ന ഓരോ അംഗത്തിനും ഒരു അംഗത്വ 
സർട്ടിഫിക്കറ്റും അംശ ദാ യ ത്തിന്റെ നിരക്ക്, രജി സ്റ്ററിൽ പേര് ചേർത്ത തിന്റെ 
വിശദാംശങ്ങൾ, ജനന തീയതി, അംശദായം നൽകുന്നതിനുള്ള നിശ്ചിത തീയതി 
മുതലായവ രേഖപ്പെടുത്തിയ ഒരു പാസ്സ് ബുക്കും രജിസ്റ്ററിംഗ് അധികാരസ്ഥാനം 


നൽകേണ്ടതാണ്. രജിസ്റ്ററിംഗ് അധികാരസ്ഥാനങ്ങൾ അവരുടെ അധികാര പരിധിക്കു 
ള്ളിൽ വരുന്ന അംഗങ്ങളുടെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതും സംസ്ഥാനതലത്തിൽ, 
നിധിയിൽ അംഗമായി ചേർന്നിട്ടുള്ള അംഗങ്ങളുടെ ജില്ല തിരിച്ചുള്ള വിശദാംശങ്ങൾ 
കാണിക്കുന്ന ഒരു രജിസ്റ്റർ ബോർഡിന്റെ സെക്രട്ടറി സൂക്ഷിക്കേണ്ടതുമാണ്. 

6. അംഗത്വം റദ്ദാക്കൽ -- ( 1) ഒരു അംഗം ഏതെങ്കിലും തരത്തിലുള്ളകൃത്രിമം 
കാട്ടിയതായോ അംഗത്വത്തിനുള്ള നിബന്ധനകളുമായി ബന്ധപ്പെട്ടോ പദ്ധതി പ്രകാരം 
ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായോ വ്യാജമായ വിവരം എപ്പോഴെങ്കിലും നൽകിയിട്ടു 
ണ്ടന്നോകണ്ടെത്തുകയാണെങ്കിൽ, രജിസ്റ്ററിംഗ് അധികാരസ്ഥാനം അങ്ങനെയുള്ള 
അംഗത്തിന്റെ അംഗത്വം റദ്ദാക്കേണ്ടതാകുന്നു : 

എന്നാൽ അംഗത്വം റദ്ദാക്കികൊണ്ടുള്ള യാതൊരു ഉത്തരവും അപേക്ഷകന് 
പറയുവാനുള്ളത് പറയുവാൻ ഒരു അവസരം നൽകാതെ പാസ്സാക്കാൻ പാടുള്ളതല്ല. 

( 2 ) ഒരു അംഗം ആറു മാസക്കാലം തുടർച്ചയായി അംശദായം അടയ്ക്കാൻ 
വീഴ്ച വരുത്തുകയാണെങ്കിൽ നിധിയിലെ അയാളുടെ അംഗത്വം സ്വയമേവ അവസാനി 
ക്കുന്നതാണ്. 

- (3 ) ഒരു അംഗം ആധാരമെഴുത്തുകാരൻ അഥവാ പകർപ്പെഴുത്തുകാരൻ 
അഥവാ സ്റ്റാമ്പ് വെണ്ടർ ആയി, അതതുസംഗതിപോലെ, പ്രവർത്തിക്കുന്നില്ലായെന്ന് 
രജിസ്റ്ററിംഗ് അധികാര സ്ഥാനത്തിന് അഭിപ്രായമുള്ള പക്ഷം, നിധിയിലെ അയാളുടെ 
അംഗത്വം റദ്ദാക്കേണ്ടതാണ്. അങ്ങനെയുള്ള സംഗതികളിലെ അംഗത്വം റദ്ദാക്കൽ 
തീയതി രജിസ്റ്ററിംഗ് അധികാരസ്ഥാനം നിശ്ചയിക്കാവുന്ന പ്രകാരം ആയിരിക്കുന്നതാണ്. 

(4) രജിസ്റ്ററിംഗ് അധികാരസ്ഥാനത്തിന്റെ ഉത്തരവുകൾക്കെതിരായുള്ള അപ്പീൽ 
നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള കാലയളവിനുള്ളിൽ രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ 
ജനറൽ മുൻപാകെ ഫയൽ ചെയ്യേണ്ടതാണ്. 

(5 ) രജിസ്റ്ററിംഗ് അധികാരസ്ഥാനത്തിന് ഒരു കത്ത് സമർപ്പിച്ചു കൊണ്ട് 
ഒരംഗത്തിന് നിധിയിൽ നിന്നും സ്വയമേവ പിരിഞ്ഞുപോകാവുന്നതാണ്. അങ്ങനെയുള്ള 
സംഗതികളിൽ, പിരിഞ്ഞുപോകൽ തീയതി അംഗം തന്റെ കത്ത് നൽകിയ തീയതി 
ആയിരിക്കുന്നതാണ്. 

7. അംഗത്വം പുനരുജ്ജീവിപ്പിക്കൽ. - 6 -ാം വകുപ്പ് (2 ) -ാം ഉപവകുപ്പുപ്രകാരം 
അംഗത്വം അവസാനിപ്പിക്കപ്പെട്ട ഒരു അംഗത്തിന് അപ്രകാരം അംഗത്വം അവസാനിപ്പി 
ക്കപ്പെട്ട തീയതി മുതൽ ആറു മാസത്തിനകം പന്ത്രണ്ട് ശതമാനം വാർഷിക പലിശ 
യോടുകൂടി കുടുശ്ശിക അടച്ചാൽ അംഗത്വം പുനരുജ്ജീവിപ്പിച്ച് നൽകാവുന്നതാണ്. 

8. പദ്ധതി ഭേദഗതി ചെയ്യൽ. (1) സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനം വഴി, ഈ 
ഓർഡിനൻസ് പ്രകാരം ആവിഷ്കരിക്കപ്പെട്ട പദ്ധതിയിൽ മുൻകാല പ്രാബല്യത്തോടു 
കൂടിയോ പിൽക്കാല പ്രാബല്യത്തോടുകൂടിയോ ഭേദഗതി വരുത്താവുന്നതാണ്. 

( 2) (1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ളഓരോ വിജ്ഞാപനവും അത് പുറപ്പെടുവിച്ച 
ശേഷം കഴിയുന്നത്ര വേഗം, നിയമസഭ സമ്മേളനത്തിലായിരിക്കുമ്പോൾ സഭ മുൻപാകെ, 
ഒരു സമ്മേളനത്തിലോ, തുടർച്ചയായ രണ്ട് സമ്മേളനങ്ങളിലോ പെടാവുന്ന ആകെ പതി 
നാല് ദിവസക്കാലത്തേക്ക് വയ്ക്കേണ്ടതും, അപകാരം അത് ഏത് സമ്മേളനത്തിൽ 
വയ്ക്കുന്നുവോ, ആ സമ്മേളനമോ തൊട്ടടുത്തുവരുന്ന സമ്മേളനമോ അവസാനിക്കുന്ന 
തിനുമുമ്പ്, നിയമസഭ, പ്രസ്തുത വിജ്ഞാപനത്തിൽ ഏതെങ്കിലും രൂപഭേദപ്പെടുത്തലുകൾ 


വരുത്തുകയോ അല്ലെങ്കിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതില്ലെന്ന് തീരുമാനി 
ക്കുകയോ ചെയ്യുന്നപക്ഷം, വിജ്ഞാപനത്തിന് അതിനുശേഷം, അതതുസംഗതി പോലെ, 
അപ്രകാരം രൂപഭേദപ്പെടുത്തൽ വരുത്തിയ പ്രകാരം പ്രാബല്യം ഉണ്ടായിരിക്കുകയോ 
അഥവാ യാതൊരു പ്രാബല്യവുമില്ലാതിരിക്കുകയോ ചെയ്യുന്നതുമാകുന്നു . 

- 9. ബോർഡിന്റെ രൂപീകരണം. (1) സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനംവഴി അതിൽ 
വിനിർദ്ദേശിക്കപ്പെടുന്ന തീയതി മുതൽ പ്രാബല്യത്തോടുകൂടി, നിധിയുടെ ഭരണ നിർവ്വ 
ഹണത്തിനും നടത്തിപ്പിനും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന 
തിനും നടപ്പിലാക്കുന്നതിനുംവേണ്ടി “ കേരള ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴു 
ത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി ബോർഡ് എന്ന പേരിൽ ഒരു 
ബോർഡ് രൂപീകരിക്കാവുന്നതാണ്. 

(2 ) ബോർഡ് ശാശ്വതമായ പിന്തുടർച്ചാവകാശത്തോടും പൊതു മുദ്രയോടും 
കൂടി കേരള ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർ 
മാരുടെയും ക്ഷേമനിധി ബോർഡ് എന്ന പേരിലുള്ള ഒരു ഏകാംഗീകൃത നികായമായി 
രിക്കു ന്നതും പ്രസ്തുത പേരിൽ വ്യവ ഹ രിക്കു കയും വ്യവഹരിക്ക പ്പെടുകയും 
ചെയ്യേണ്ടതുമാണ്. 

(3 ) ബോർഡിൽ ഇതിനുശേഷം വ്യവസ്ഥ ചെയ്യുന്ന പ്രകാരം സർക്കാർ നാമ 
നിർദ്ദേശം ചെയ്യുന്ന സർക്കാരിനെ പ്രതിനിധാനം ചെയ്യുന്ന ഏഴ്ഔദ്യോഗിക 
അംഗ ങ്ങളും നിധിയുടെ ഗുണ ഭോ ക്താ ക്കളെ പതി നി ധാനം ചെയ്യുന്ന മൂന്ന് 
അനൗദ്യോഗിക അംഗങ്ങളും ഉണ്ടായിരിക്കേണ്ടതാണ്, അതായത്: 

( എ ) ഗവൺമെന്റ് സെക്രട്ടറി, നികുതി വകുപ്പ് അദ്ദേഹം ബോർഡിന്റെ 
ചെയർമാനായിരിക്കുന്നതാണ്; 

( ബി ) ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ അദ്ദേഹം ബോർഡിന്റെ 
വൈസ്ചെയർമാനായിരിക്കുന്നതാണ്; 

( സി ) ജോയിന്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ അദ്ദേഹം 
ബോർഡിന്റെ സെക്രട്ടറിയായിരിക്കുന്നതാണ് ; 

( ഡി ) സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ പദവി 
യിൽ താഴെ അല്ലാത്ത ധനകാര്യ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ; 

( ഇ ) സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ പദവിയിൽ 
താഴെ അല്ലാത്ത തൊഴിൽ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ; 

(എഫ്) സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ പദവി 
യിൽ താഴെ അല്ലാത്ത നികുതി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ; 

( ജി ) സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ പദവിയിൽ 
താഴെ അല്ലാത്ത നിയമ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ; 

( എച്ച്) സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ആധാരമെഴുത്തുകാരെയും 
പകർപ്പെഴുത്തുകാരെയും സ്റ്റാമ്പ് വെണ്ടർമാരെയും പ്രതിനിധാനം ചെയ്യുന്ന മൂന്ന് അനൗ 
ദ്യോഗിക അംഗങ്ങൾ. 

(4 ) പദ്ധതിയിൽ വിനിർദ്ദേശിക്കപ്പെടുന്ന രീതിയിൽ ബോർഡ് അതിൽ നിക്ഷി 
പ്തമായിരിക്കുന്ന നിധിയുടെ ഭരണ നിർവ്വഹണം നടത്തേണ്ടതാണ്. 


10 


( 5) ബോർഡിന്, സർക്കാരിന്റെമുൻകൂട്ടിയുള്ള അംഗീകാരത്തോടുകൂടി അതിന് 
യുക്തമെന്നു തോന്നുന്ന അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾക്കും വ്യവസ്ഥകൾക്കും 
വിധേയമായി നിധിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിന്, അത് ആവശ്യമെന്നു കരുതുന്ന, 
ഈ ഓർഡിനൻസോ പദ്ധതിയോ പ്രകാരമുള്ള അതിന്റെ അങ്ങനെയുള്ള അധികാര 
ങ്ങളും ചുമതലകളും ചെയർമാനോ സെക്രട്ടറിക്കോ ഏൽപിച്ചുകൊടുക്കാവുന്നതാണ്. 
-- 10 . ബോർഡിന്റെ യോഗം. - (1) ബോർഡ്, അതിന്റെ ബിസിനസ്സ് നടത്തിപ്പിനായി 
കുറഞ്ഞത്മൂന്ന്മാസത്തിൽ ഒരിക്കലെങ്കിലും യോഗം ചേരേണ്ടതാണ്. 

( 2 ) ബോർഡിന്റെ ഒരു യോഗത്തിനുവേണ്ടിയുള്ള ക്വാറം കുറഞ്ഞത് നാല് 
ഔദ്യോഗിക അംഗങ്ങളും രണ്ട് അനൗദ്യോഗിക അംഗങ്ങളുമുൾപ്പെടെ ബോർഡിലെ 
ആറംഗങ്ങളായിരിക്കേണ്ടതാണ്. 


( 3 ) ചെയർമാനോ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ വൈസ് ചെയർമാനോ, 
ചെയർമാന്റെയും വൈസ് ചെയർമാന്റെയും അഭാവത്തിൽ യോഗത്തിൽ ഹാജരായിട്ടുള്ള 
അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗമോ ബോർഡ് യോഗത്തിന്റെ 
അദ്ധ്യക്ഷത വഹിക്കേണ്ടതാണ്. 


| (4 ) ബോർഡിന്റെ ഒരു യോഗത്തിനു മുൻപാകെ വരുന്ന ഏതൊരു സംഗതിയും 
യോഗത്തിൽ ഹാജരായിട്ടുള്ള അംഗങ്ങളുടെഭൂരിപക്ഷ വോട്ടിലൂടെ തീരുമാനിക്കപ്പെടേണ്ടതും 
തുല്യ വോട്ടുകളുടെ സംഗതിയിൽ, യോഗത്തിൽ അദ്ധ്യക്ഷം വഹിക്കുന്ന ചെയർമാന് 
അല്ലെങ്കിൽ വൈസ്ചെയർമാന് അല്ലെങ്കിൽ അംഗത്തിന് ഒരു കാസ്റ്റിംഗ് വോട്ടവകാശം 
ഉണ്ടായിരിക്കുന്നതുമാണ്. 

11. ബോർഡ് അംഗങ്ങളുടെഔദ്യോഗിക കാലാവധി. (1) 9 -ാം വകുപ്പ് ( 3) -ാം 
ഉപവകുപ്പ് പ്രകാരം നിയമിക്കപ്പെട്ട അനൗദ്യോഗിക അംഗങ്ങൾ ബോർഡ് രൂപീകരിച്ചു 
കൊണ്ടുള്ള വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ മൂന്ന് വർഷ 
കാലത്തേക്ക്ഔദ്യോഗിക സ്ഥാനം വഹിക്കേണ്ടതാണ്. 

- (2 ) ഏതൊരു അനൗദ്യോഗിക അംഗത്തിനും സർക്കാരിന് ലിഖിതമായ 
നോട്ടീസ് നൽകിക്കൊണ്ട്തന്റെ അംഗത്വം രാജിവയ്ക്കാവുന്നതും, എന്നാൽ, സർക്കാർ 
രാജി സ്വീകരിക്കുന്നതുവരെ അദ്ദേഹം ഔദ്യോഗിക സ്ഥാനത്ത് തുടരേണ്ടതുമാണ്. 

( 3) പൊതുതാൽപ്പര്യാർത്ഥം, ഏതെങ്കിലും ഔദ്യോഗിക അംഗം പ്രസ്തുത 
സ്ഥാനത്തിൽ തുടരുന്നത് അനുചിതമെന്ന് സർക്കാരിന് അഭിപ്രായമുള്ളപക്ഷം കാരണങ്ങൾ 
രേഖപ്പെടുത്തിക്കൊണ്ട് ഏതു സമയത്തും സർക്കാരിന് അങ്ങനെയുള്ള അംഗത്തെ 
ഔദ്യോഗികസ്ഥാനത്തുനിന്നും നീക്കം ചെയ്യാവുന്നതാണ്. 

12 . അനൗദ്യോഗിക അംഗ ങ്ങളുടെ അയോഗ്യതയും നീക്കം ചെയ്യലും. 
(1) സർക്കാരിന് ബോർഡിലെ ഏതൊരു അനൗദ്യോഗിക അംഗത്തെയും, - 

( എ ) അദ്ദേഹത്തിന് ബുദ്ധിസ്ഥിരതയില്ലെങ്കിൽ ; 
( ബി ) അദ്ദേഹം അവിമുക്തനിർദ്ധനനായി വിധിക്കപ്പെട്ടാൽ 

( സി ) അ ദ്ദേഹം ബോർഡിന്റെ അനുവാദം കൂടാതെ തുടർച്ചയായി മൂന്ന് 
യോഗങ്ങളിൽ ഹാജരാകാതെയിരിക്കുകയാണെങ്കിൽ ; 


11 


( ഡി ) അദ്ദേഹം ഒരംഗമായി പ്രവർത്തിക്കുന്നതിന് യോഗ്യനല്ലെന്നോ കഴിവില്ലാ 
ത്തവനായി തീർന്നുവെന്നോ, അംഗമായി അദ്ദേഹം തുടരുന്നത് പൊതു താൽപര്യത്തിന് 
ഹാനികരമായി തീരത്തക്കവിധം തന്റെ പദവി ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നോ 
സർക്കാരിന് അഭിപ്രായമുള്ളപക്ഷം ; 


ഔദ്യോഗിക സ്ഥാനത്തുനിന്നും നീക്കം ചെയ്യാവുന്നതാണ് : 

എന്നാൽ ഈ ഉപവകുപ്പ് പ്രകാരം ഒരു അംഗത്തെ നീക്കം ചെയ്യു ന്ന തിന് 
മുൻപായി അദ്ദേഹത്തെ നീക്കം ചെയ്യാതിരിക്കാനുള്ള കാരണം കാണിക്കുന്നതിന് 
അദ്ദേഹത്തിന് ന്യായമായ ഒരവസരം നൽകേണ്ടതാണ്. 

(2 ) (1) -ാം ഉപവകുപ്പ് ( സി ) ഖണ്ഡപ്രകാരം ബോർഡിൽനിന്നും നീക്കം ചെയ്യപ്പെട്ട 
ഒരു അനൗദ്യോഗിക അംഗം സർക്കാർ മറ്റു വി ധ ത്തിൽ ഉത്ത ര വാ കാത്തപക്ഷം 
അദ്ദേഹത്തെ നീക്കം ചെയ്ത തീയതി മുതൽ മൂന്ന് വർഷക്കാലത്തേക്ക് ബോർഡിലെ 
ഒരംഗമായി വീണ്ടും നിയമിക്കപ്പെടുന്നതിന് യോഗ്യനായിരിക്കുന്നതല്ല . 

(3 ) (1) -ാം ഉപവകുപ്പ് ( ഡി ) ഖണ്ഡപ്രകാരം നീക്കം ചെയ്യപ്പെട്ട ബോർഡിലെ 
ഒരു അനൗദ്യോഗിക അംഗം, സർക്കാർ, ഒരു ഉത്ത ര വു മൂലം മേലിൽ അദ്ദേഹം 
അ യോ ഗ്യ ന ല്ലെന്ന് പ്രഖ്യാപിക്കു ന്ന തുവരെ വീണ്ടും നിയ മിക്ക പ്പെടു ന്ന തിന് 
അർഹനായിരിക്കുന്നതല്ല. 

13 . ബോർഡിലെ അംഗ ങ്ങൾക്കുള്ള സിറ്റിംഗ് ഫീസും യാത്രാബത്തയും 
ദിനബത്തയും. - ബോർഡിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് നിർണ്ണയിക്ക 
പ്പെടാവുന്ന നിരക്കിലുള്ള സിറ്റിംഗ് ഫീസും, യാത്രാബത്തയും, ദിനബത്തയും ലഭിക്കു 
ന്നതിന് അർഹതയുണ്ടായിരിക്കുന്നതാണ്. 

14. ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും നിയമനം. (1) സർക്കാരിന് ഈ 
ഓർഡിനൻസ് പ്രകാരമുള്ള ബോർഡിന്റെ കർത്തവ്യങ്ങൾ നിർവ്വഹിക്കു ന്ന തിന് 
സെക്രട്ടറിയെ സഹായിക്കുന്നതിന് ആവശ്യമെന്ന് കരുതുന്നത ഉദ്യോഗസ്ഥൻമാരെയും 
ജീവനക്കാരെയും നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരം രജിസ്ട്രേഷൻ വകുപ്പിൽനിന്നും 
ഡെപ്യൂട്ടേഷനിൽ നിയമിക്കാവുന്നതാണ്. 


( 2 ) ബോർഡിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനായി ബോർഡിന്റെ 
സെക്രട്ടറി ഉത്തരവാദപ്പെട്ടിരിക്കുന്നതാണ്. 


| 15. കടം വാങ്ങുന്നതിനുള്ള ബോർഡിന്റെ അധികാരം. - ബോർഡിന്, സർക്കാരിന്റെ 
മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടെ സർക്കാർ വിനിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള നിബന്ധ 
നകൾക്കും ഉപാധികൾക്കും വിധേയമായി നിധിയുടെ ആവശ്യങ്ങൾക്കുവേണ്ടി, 
കാലാകാലങ്ങളിൽ, പണം കടം വാങ്ങാവുന്നതാണ്. 


- 16 . ബോർഡിലെ അ നൗ ദ്യോഗിക അംഗ ങ്ങ ൾ പബ്ലിക് സർവൻ മാർ 
ആയിരിക്കുമെന്ന്. - ബോർഡിലെ ഓരോ അനൗദ്യോഗിക അംഗവും ഇന്ത്യൻ ശിക്ഷാ 
നിയമസംഹിതയിലെ (1860 - ലെ 45 -ാം കേന്ദ്ര ആക്ട്) 21 -ാം വകുപ്പിന്റെ അർത്ഥവ്യാപ്തിക്കു 
ള്ളിൽ വരുന്ന ഒരു പബ്ലിക് സർവന്റായി കരുതപ്പെടേണ്ടതാണ്. 


| 12 


17. ഉത്തമ വിശ്വാസ പൂർവ്വം ചെയ്ത പ്രവൃത്തികൾക്ക് സംരക്ഷ ണം . - ഈ 
ഓർഡിനൻസ് പ്രകാരമോ പദ്ധതിപ്രകാരമോ ഉള്ള കർത്തവ്യങ്ങളും ചുമതലകളും 
നിറവേറ്റുന്നതിനായി ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്തതോചെയ്യാനുദ്ദേശിച്ചതോ ആയ 
ഏതെങ്കിലും കാര്യം സംബന്ധിച്ച് ബോർഡിലെ ഒരംഗത്തിനോ ബോർഡിനെ സഹായി 
ക്കുന്ന മറ്റേതെങ്കിലും ആളിനോ എതിരായി യാതൊരു വ്യവഹാരമോ മറ്റ് നിയമ 
നടപടിയോ നിലനിൽക്കുന്നതല്ല. 

18. സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ. -- സർക്കാരിന്, കാലാകാലങ്ങ ളിൽ 
ബോർഡിന് നിർദ്ദേശങ്ങൾ നൽകാവുന്നതും ആയത് നടപ്പിലാക്കുവാൻ ബോർഡ് 
ബാദ്ധ്യസ്ഥവുമാണ്. 

19. അന്വേഷണത്തിനുവേണ്ടി ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം. 
( 1) സർക്കാ രി ന് , ഏത് സമ യ ത്തും , ബോർഡിന്റെ പ്രവർത്ത ന ങ്ങ ളെ ക്കുറിച്ച് 
അന്വേഷിക്കുകയും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതിനായി 
സർക്കാരിന്റെ ഒരു സെകട്ട റിയുടെ പദ വി യിൽ താഴെ യില്ലാത്ത ഏതെങ്കിലും 
ഉദ്യോഗസ്ഥനെഅന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിക്കാവുന്നതാണ്. 

( 2 ) അപ്രകാരം നിയമിക്കപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്, അന്വേഷണം 
ശരിയായ രീതിയിൽ നട ത്തു ന്ന തി നു വേണ്ട എല്ലാ സൗക ര്യ ങ്ങളും ബോർഡ് 
ഏർപ്പെടുത്തിക്കൊടുക്കേണ്ടതും അദ്ദേഹം ആവശ്യപ്പെടുന്ന ബോർഡിന്റെ കൈവശമുള്ള 
രേഖകളും, കണക്കുകളും വിവരങ്ങളും നൽകുകയും ചെയ്യേണ്ടതുമാണ്. 

- 20. നിധിയുടെ കണക്കുകളുടെ ആഡിറ്റും ആഡിറ്റർമാരുടെ നിയമനവും - 
( 1) നിർണ്ണ യി ക്ക പ്പെ ടാ വുന്ന രീതി യിൽ നിധിയുടെ കണ ക്കു കൾ ആഡിറ്റ് 
ചെയ്യുന്നതിനായി ബോർഡ് അങ്ങനെയുള്ള ആഡിറ്റർമാരെ നിയമിക്കേണ്ടതാണ്. 

( 2 ) അ ങ്ങ നെ യുള്ള ആഡിറ്റർ മാർ നിധിയുടെ കണ ക്കു കൾ ഓരോ 
വർഷത്തിലും ഒരിക്കൽ ആഡിറ്റ് ചെയ്യേണ്ടതാണ്. 

21. വാർഷിക റിപ്പോർട്ടും കണക്കുകളുടെ ആഡിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റും - 
(1) നിധിയുടെ വാർഷിക റിപ്പോർട്ട് ബോർഡിന്റെ നിർദ്ദേശ പ്രകാരം തയ്യാറാക്കേണ്ടതും 
ബോർഡിന്റെ അംഗീകാരത്തിനുശേഷം റിപ്പോർട്ടിന്റെ ഒരു പകർപ്പ്, കണക്കുകളുടെ 
ആഡിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് സഹിതം ഓരോ വർഷവുംജൂലൈ അവസാനത്തിനു 
മുൻപ് സർക്കാരിന് സമർപ്പിക്കേണ്ടതുമാണ്. 

( 2 ) വാർഷിക റിപ്പോർട്ട് ലഭിച്ചാലുടൻതന്നെ സർക്കാർ, അത് കണക്കുകളുടെ 
ആഡിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് സഹിതം, നിയമസഭയുടെ മുൻപാകെ വയ്ക്കേണ്ടതാണ്. 

22. സിവിൽ കോടതികളുടെ അധികാരിതയ്ക്ക് വിലക്ക്. -- ഈ ഓർഡിനൻസോ 
പദ്ധതിയോ പ്രകാരമോ അതിൻകീഴിലോ, സർക്കാരോ ബോർഡോ സെക്രട്ടറിയോ 
അല്ലെങ്കിൽ ബോർഡ് അധികാരപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ, 
തീർപ്പാക്കേണ്ടതോ, തീരുമാനിക്കേണ്ടതോ, കൈകാര്യം ചെയ്യേണ്ടതോ ആയ ഏതെങ്കിലും 
പ്രശ്നം അഥവാ നിശ്ചയിക്കേണ്ടതായ ഏതെങ്കിലും സംഗതി തീർപ്പാക്കുവാനോ, 
തീരുമാനിക്കുവാനോ, കൈകാര്യം ചെയ്യുവാനോ നിശ്ചയിക്കുവാനോ ഉള്ള അധികാരിത 
യാതൊരു സിവിൽ കോടതിക്കും ഉണ്ടായിരിക്കുന്നതല്ല. 


13 


23 . സാക്ഷിയെ വിളിച്ചു വരുത്തുന്നതിനും തെളിവെടുപ്പ് നടത്തുന്നതിനുമുള്ള 
അധികാരം. ഈ ഓർഡിനൻസിൻ കീഴിൽ അന്വേഷണത്തിന്റെ ആവശ്യത്തിലേക്കായി, 
ബോർഡിന്, 1908- ലെ സിവിൽ നടപടി നിയമസംഹിത (1908 - ലെ 5 -ാം കേന്ദ്ര ആക്ട് ) 
പ്രകാരം ഒരു സിവിൽ കേസ് വിചാരണ നടത്തുമ്പോൾ ഒരു സിവിൽ കോടതിയിൽ 
നിക്ഷിപ്തമായിട്ടുള്ള അതേ അധികാരങ്ങൾ താഴെപ്പറയുന്ന സംഗതികളെ സംബന്ധിച്ച് 
ഉണ്ടായിരിക്കുന്നതാണ്, അതായത്: 

( എ ) ഏതൊരാളെയും ഹാജരാകുന്നതിന് നിർബന്ധിക്കുന്നതിനും അല്ലെങ്കിൽ 
അയാളെ സത്യപ്രതിജ്ഞയിന്മേൽ വിസ്തരിക്കുന്നതിനും; 

( ബി ) പ്രമാണങ്ങൾ കണ്ടെത്തുന്നതിനും ഹാജരാക്കുന്നതിനും ആവശ്യപ്പെടു 
ന്നതിന്; 

( സി ) സത്യവാങ്മൂലത്തിന്മേൽ തെളിവ് സ്വീകരിക്കുന്നതിന്; കൂടാതെ 

( ഡി ) സാ ക്ഷികളെ വിസ് ത രി ക്കു ന്ന തി നു വേണ്ടി കമ്മീഷനെ 
നിയോഗിക്കുന്നതിന്. 

24. കേരള ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് 
വെണ്ടർമാരുടെയും ക്ഷേമനിധി സ്റ്റാമ്പ്. - (1) ബോർഡ്, അൻപത് രൂപ മൂല്യമുള്ളതും, 
നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള രൂപത്തിലും അങ്ങനെയുള്ള രീതിയിലുമുള്ളതും 
“ കേ രള ആധാ ര മ ഴു ത്തു കാ രു ടെ യും പകർപ്പ ഴു ത്തു കാ രു ടെ യും സ്റ്റാമ്പ് 
വെണ്ടർമാരുടെയും ക്ഷേമനിധി സ്റ്റാമ്പ് എന്ന്മുദ്രണം ചെയ്തിട്ടുള്ളതുമായ സ്റ്റാമ്പുകൾ 
സർക്കാർ പ്രസ്സിൽ അച്ചടിപ്പിക്കേണ്ടതാണ്. 

( 2 ) ലൈസൻസുള്ള ഒരു ആധാ ര മ ഴു ത്തു കാ രൻ തയ്യാറാക്കുന്നതും 
സംസ്ഥാനത്തെഏതെങ്കിലും സബ് രജിസ്ട്രാർ ആഫീസുകളിൽ, അതതു സംഗതിപോലെ, 
ബുക്ക്I, III അല്ലെങ്കിൽ IV - ൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഹാജരാക്കുന്ന ഓരോ ആധാര 
ത്തിലും (1) -ാം ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരമുള്ള ഒരു സ്റ്റാമ്പ്, കേരള 
മുദ്രപ്പത്ര ആക്ട് (1959 - ലെ 17 -ാം ആക്ട്) പ്രകാരം ചുമത്താവുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് 
പുറമേ പതിക്കേണ്ടതാണ്: 

- എന്നാൽ, കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ തദ്ദേശസ്വയംഭരണ 
സ്ഥാപനത്തിനോ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് തയ്യാറാക്കിയതും ഹാജരാക്കിയതുമായ 
ഏതെങ്കിലും ആധാരത്തിന് ഈ ഉപവകുപ്പ് ബാധകമാകുന്നതല്ല . 

(3 ) (2) -ാം ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം പതിപ്പിച്ചിട്ടുള്ള ഓരോ 
സ്റ്റാമ്പും, 1959 - ലെ കേരള മുദ്രപ്പത്ര ആക്ടിലെ ( 1959 - ലെ 17 -ാം ആക്റ്റ് ) 12 -ാം 
വകുപ്പിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന രീതിയിൽ റദ്ദാക്കേണ്ടതാണ്. 

- (4 ) ഈ വകുപ്പ് പ്രകാരം അച്ചടിച്ച സ്റ്റാമ്പുകൾ ബോർഡിന്റെ അധീനതയിലാ 
യിരിക്കേ ണ്ടതും, സ്റ്റാമ്പിന്റെ വിതരണവും വിൽപ്പനയും നിർണ്ണയിക്കപ്പെടാവുന്ന 
അങ്ങനെയുള്ള രീതിയിൽ ആയിരിക്കേണ്ടതുമാണ്. 

25 . വീഴ്ച്ചയോ അയോഗ്യതയോ ഉള്ള സംഗതിയിൽ പണം നൽകൽ. 
( 1) വീഴ്ചയോഅയോഗ്യതയോ കാരണം അംഗത്വം അവസാനിക്കുന്ന സംഗതിയിൽ 
അംഗ ത്തിനോ അയാളുടെ നോമിനിക്കോ പദ്ധതിയിൽ പറ ഞ്ഞിട്ടു ള്ള പ്രകാരം 
വരിസംഖ്യയായി ഒടുക്കിയ തുകയ്ക്കുവേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. 


14 


( 2 ) അം ഗത്വം അവസാനിച്ച ഏതെ ങ്കിലും അംഗ ത്തിനോ അയാളുടെ 
നോമിനിക്കോ ക്ഷേമനിധിയിൽ നിന്നുള്ള ഏതെങ്കിലും ആനുകൂല്യത്തിന് അർഹത 
ഉണ്ടായിരിക്കുന്നതല്ല. 


- (3 ) അംഗത്വം അവസാനിച്ച തീയതിക്കുശേഷം അംശദായം എന്തെങ്കിലും 
അടച്ചിട്ടു ണ്ട ങ്കിൽ അത് മുഴു വനും അ തിന് യാതൊരു പലി ശ യു മി ല്ലാ തെ 
തിരിച്ചുനൽകുന്നതാണ്. 

( 4) ഒരു അംഗമോ അയാൾ നാമനിർദ്ദേശം ചെയ്തയാളോ ഏതെങ്കിലും തുക 
തെറ്റായി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഉചിതമായ നിയമനടപടികളിലൂടെ അങ്ങനെയുള്ള 
ആളിൽനിന്നും അത് വസൂലാക്കുന്നതാണ്. 

- 26 . സർക്കാരിന്റെ അംശദായം. (1) ഒരു സാമ്പത്തികവർഷത്തിൽ അംഗങ്ങൾ 
നൽകിയ മൊത്തം അംശദായ തുകയുടെ പത്തു ശതമാനമോ, ബോണസും അവധി 
പണമാക്കുന്നതും ഉൾപ്പെടെ ക്ഷേമനിധിയുടെ നടത്തിപ്പിനായി ഏൽപ്പിച്ചിട്ടുള്ള ജീവന 
ക്കാരുടെ യാത്രാബത്ത ഒഴികെ, ശമ്പളത്തിന്റെയും ബത്തകളുടെയും ഹെഡിൽ നിന്നും 
വഹിക്കേണ്ടതായ ചെലവുകളോ, ഇതിൽ ഏതാണോ കുറവ്, അത് സർക്കാർ അംശ 
ദായമായി നൽകേണ്ടതാണ്. 

- (2) ഓരോ സാമ്പത്തിക വർഷത്തിന്റെയും അവസാനം സെക്രട്ടറി ബോണസും 
ലീവ് പണമാക്കുന്നതും ഉൾപ്പെടെ ക്ഷേമനിധിയുടെ നടത്തിപ്പിനായി ഏൽപ്പിച്ചിട്ടുള്ള 
ജീവനക്കാരുടെ യാത്രാബത്ത ഒഴികെ, ശമ്പളത്തിന്റെയും ബത്തയുടെയും ശീർഷകത്തിൽ 
നിന്നും വഹിക്കേ ണ്ട തായ ചെലവ് കണക്കാക്കേ ണ്ടതും ആയത് സർക്കാരിനെ 
അറിയിക്കേണ്ടതുമാണ്. 


(3 ) അപ്രകാരം കണക്കാക്കിയ തുക അംഗങ്ങളുടെ വാർഷിക അംശദായത്തിന്റെ 
പത്തു ശതമാനത്തിൽ കൂടുതലാണെന്നു കണ്ടാൽ ഈ തുകയുടെയും അംഗങ്ങളുടെ 
വാർഷിക അംശദായത്തിന്റെ പത്തു ശതമാനം തുകയുടെയും വ്യത്യാസം ക്ഷേമനിധി 
യിൽ നിന്നും പിൻവലിക്കേണ്ടതും കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന ബന്ധപ്പെട്ട 
ശീർഷകത്തിലേക്ക് അടയ്ക്കേണ്ടതുമാണ്. 


- 27. ന്യൂനത മുതലായവമൂലം ബോർഡിന്റെ പ്രവൃത്തികൾ അസാധുവാകുന്ന 
തല്ലെന്ന്. - ഈ ഓർഡിനൻസ് പ്രകാരമോ അതിൻ കീഴിൽ ഉണ്ടാക്കിയ ചട്ടങ്ങൾ 
പ്രകാരമോ ബോർഡ് ചെയ്ത പ്രവൃത്തിയോ നടപടിക്രമമോ, 

( എ ) ബോർഡിലെ ഏതെങ്കിലും ഒഴിവോ രൂപീകരണത്തിൽ ഉണ്ടാകുന്ന 
ന്യൂനതയോ; അല്ലെങ്കിൽ 

- ( ബി ) അതിലെ ഒരംഗമായ ഏതെങ്കിലും ആളെ നാമനിർദ്ദേശം ചെയ്തതി 
ലുള്ളഏതെങ്കിലും ന്യൂനതയോ ക്രമക്കേടോ; അല്ലെങ്കിൽ 


( സി ) ബോർഡിന്റെ പ്രവൃത്തിയിലോ നടപടിയിലോ ഉണ്ടായ ഏതെങ്കിലും 
ന്യൂനതയോ ക്രമക്കേടോ; 
കാരണമായി മാത്രം അസാധുവാകുന്നതല്ല. 


15 


28. വൈഷമ്യങ്ങൾ നീക്കം ചെയ്യൽ. - (1) ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ 
നടപ്പിൽ വരുത്തുന്നതിൽ എന്തെങ്കിലും വൈഷമ്യം ഉണ്ടാകുന്നപക്ഷം, ആ വൈഷമ്യം 
നീക്കം ചെയ്യുന്നതിലേക്ക് ആവശ്യമെന്ന്തങ്ങൾക്ക് തോന്നുന്നതും ഈ ഓർഡിനൻസിലെ 
വ്യവസ്ഥകൾക്ക് വിരുദ്ധ മ ല്ലാ ത്ത തു മായ വ്യവസ്ഥകൾ, സർക്കാരിന് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ ഉത്തരവുമൂലം ഉണ്ടാക്കാവുന്നതാണ്. 

എന്നാൽ, ഈ ഓർഡിനൻസിന്റെ പ്രാരംഭ തീയതി മുതൽ രണ്ട് വർഷത്തിനു 
ശേഷം അങ്ങനെയുള്ള യാതൊരു ഉത്തരവും പുറപ്പെടുവിക്കാൻ പാടുള്ളതല്ല. 

( 2 ) (1 ) -ാം ഉപവകുപ്പ് പ്രകാരം പുറപ്പെടുവിക്കുന്ന ഉത്തരവ് നിയമ സഭ 
മുൻപാകെ വയ്ക്കേണ്ടതാണ്. 


- 29 . ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം. (1) സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനം 
വഴി, ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി, മുൻകാല പ്രാബല്യ 
ത്തോടു കൂടിയോ പിൽക്കാല പ്രാബല്യത്തോടുകൂടിയോ ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 


( 2 ) ഈ ഓർഡിനൻ സ് പ്രകാരം ഉണ്ടാ ക്ക പ്പെടുന്ന ഓരോ ചട്ട വും , 
അതുണ്ടാക്കിയ ശേഷം, കഴിയുന്നത്രവേഗം, നിയമസഭ സമ്മേളനത്തിലായിരിക്കുമ്പോൾ, 
സഭ മുൻപാകെ ഒരു സമ്മേ ള ന ത്തിലോ അല്ലെങ്കിൽ തുടർച്ച യാ യ രണ്ട് 
സമ്മേളനങ്ങളിലോ പെടാവുന്ന ആകെ പതിനാല് ദിവസക്കാലത്തേക്ക് വയ്ക്കേണ്ടതും 
അപ്രകാരം അത്, ഏത് സമ്മേ ള ന ത്തിൽ വയ്ക്കു ന്നുവോ ആ സമ്മേ ള ന മോ , 
തൊട്ടടുത്തുവരുന്ന സമ്മേളനമോ അവസാനിക്കുന്നതിനു മുൻപ്, നിയമസഭ പ്രസ്തുത 
ചട്ടത്തിൽ ഏതെങ്കിലും രൂപഭേദപ്പെടുത്തലുകൾ വരുത്തുകയോ അല്ലെങ്കിൽ ആ ചട്ടം 
ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയോ ചെയ്യുന്ന പക്ഷം, ആ ചട്ടത്തിന്, അതിനു 
ശേഷം, അതതു സംഗതിപോലെ , അപ്രകാരം ഭേദഗതി ചെയ്ത രൂപത്തിൽ മാത്രം 
പ്രാബല്യം ഉണ്ടായിരിക്കുകയോ, അല്ലെങ്കിൽ യാതൊരു പ്രാബല്യവും ഇല്ലാതിരിക്കുകയോ 
ചെയ്യു ന്ന തു മാ കു ന്നു . എന്നിരു ന്നാലും അപ കാ രമുള്ള ഏതെങ്കിലും 
രൂപഭേദപ്പെടുത്തലോ, റദ്ദാക്കലോ, ആ ചട്ടപ്രകാരം മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും 
സംഗതിയുടെ സാധുതയ്ക്ക് ഭംഗം വരാത്ത വിധത്തിൽ ആയിരിക്കേണ്ടതാണ്. 

- 30 . 1991 - ലെ കേരള ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും 
സ്റ്റാമ്പ് വെണ്ടർമാ രു ടെയും ക്ഷേമ നിധി പദ്ധതിയിൽ നിന്നും ഫണ്ട് കൈമാറ്റം 
ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ . (1) തൽസമയം പ്രാബല്യത്തിലുള്ളമറ്റേതെങ്കിലും നിയ 
മത്തിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും ഈ ഓർഡിനൻസ് പ്രാബല്യത്തിൽ വരുന്ന 
തീയതി മുതൽ 1991- ലെ കേരള ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും 
സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി പദ്ധതിയുടെ കണക്കിൽ ഉണ്ടായിരുന്ന എല്ലാ 
തുകകളും ഈ ഓർഡിനൻസിൻ കീഴിൽ രൂപീകരിക്കപ്പെടുന്ന നിധിയിലേക്ക് കൈമാറ്റം 
ചെയ്യപ്പെടുന്നതും അതിൽ വരവ് വയ്ക്കുന്നതും, 1991 - ലെ കേരള ആധാരമെഴുത്തുകാരു 
ടേയും പകർപ്പെഴുത്തുകാരുടേയും ക്ഷേമനിധി പദ്ധതിയിൽ അംശദായം നൽകാനുള്ള 
അംഗത്തിന്റെ ബാദ്ധ്യത അങ്ങനെയുള്ള തീയതി മുതൽ ഇല്ലാതാകുന്നതുമാണ്. 

- ( 2) ഈ ഓർഡിനൻസ് പ്രകാരം രൂപവൽക്കരിക്കപ്പെട്ട ബോർഡിന് അത്തരം 
പദ്ധതികൾ സംബന്ധിച്ചുള്ള എല്ലാ അവകാശവാദങ്ങളും തീരുമാനിക്കാവുന്നതാണ്. 


16 


പട്ടിക 
[ 3(2 ) വകുപ്പ് കാണുക ) 
പദ്ധതിയിൽ വ്യവസ്ഥചെയ്യാവുന്ന കാര്യങ്ങൾ 
1. ബോർഡ് നിധിയുടെ ഭരണം നടത്തേണ്ട രീതി. 
2. അംഗങ്ങളുടെ രജിസ്ട്രേഷൻ. 
3 . നിധിയിലേക്കുള്ള അംശദായം, സ്റ്റാമ്പ് വെണ്ടർമാരുടെ കമ്മീഷന്റെരണ്ടു 

ശതമാനം എന്നിവ നൽകുന്നതിനുള്ള രീതി. 
4. വിവിധ മേഖലകളിൽ നിന്നും അംശദായം, സ്റ്റാമ്പ് വെണ്ടർമാരുടെ കമ്മീഷന്റെ 
- രണ്ടുശതമാനം എന്നിവ വസൂലാക്കേണ്ട രീതി. 
5. ബോർഡിനെ സഹായിക്കു ന്ന തി നു വേണ്ടിഏതെങ്കിലും സമി തിയുടെ 

രൂപവൽക്കരണം. 
6. സെക്രട്ടറിയുടെ ചുമതലകൾ. 
7. കണക്കുകൾ സൂക്ഷിക്കേണ്ടരീതി, സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഏതെങ്കിലും 
നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള വ്യവസ്ഥകളോ അനുസരിച്ച് 
നിധിയുടെ വക പണം നിക്ഷേ പി ക്ക ലും , ബഡ്ജറ്റ് തയ്യാ റാ ക്ക ലും , 
കണക്കുകൾ ആഡിറ്റ് ചെയ്യലും, സർക്കാരിന് റിപ്പോർട്ടുകൾ സമർപ്പിക്കലും. 
8. നിധിയിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് അനുവദിക്കുന്നതിനും അതിൽ 
നിന്നുള്ളഏതെങ്കിലും കിഴിക്കലോ, മുതൽക്കൂട്ടലോ നടത്തുന്നതിനുമുള്ള 
വ്യവസ്ഥകളും അപ്രകാരമുള്ള കിഴിക്കലിന്റെയോ, മുതൽക്കൂട്ടലിന്റേയോ 
പരമാവധി തുകയും. 
9. ഒരംഗം തന്റെയും തന്റെ കുടുംബത്തേയും പറ്റിയുള്ള വിവരങ്ങൾ ആവശ്യ 

പ്പെടുമ്പോൾ നൽകേണ്ടുന്ന ഫാറം. 
10 . ഒരംഗത്തിന്റെ മരണത്തെത്തുടർന്ന് ആ അംഗത്തിന് നിധിയിൽ നിന്നും ലഭിക്കേ 

ണ്ടതായ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുവാനുള്ള ആളിനെ നാമനിർദ്ദേശം 
- ചെയ്യലും അത്തരം നാമനിർദ്ദേശത്തിന്റെ പരിശോധനയും റദ്ദാക്കലും. 
11. അംഗങ്ങളെ സംബന്ധിച്ച് വച്ചുപോരേണ്ട രജിസ്റ്ററുകളും രേഖകളും. 
12 . പാസ്ബുക്കിന്റെയും സർട്ടിഫിക്കറ്റിന്റെയും തിരിച്ചറിയൽ കാർഡിന്റെയും 
- ഫാറവും, അത് നൽകുകയും കൈവശം വയ്ക്കുകയും മാറ്റിക്കൊടുക്കുകയും 

ചെയ്യുന്നതിനുള്ള നടപടിക്രമവും. 
13. പട്ടികയിൽ വിനിർദ്ദേശിച്ചിട്ടുള്ളഏതെങ്കിലും ആവശ്യങ്ങൾക്കായി ചുമത്തേണ്ട 

ഫീസ്. 
14. 30 -ാം വകുപ്പുപ്രകാരം കൈമാറ്റം ചെയ്യപ്പെട്ട തുകകൾ നിധിയിലേയ്ക്ക് 

കൈമാറ്റം ചെയ്യേണ്ടതിന്റെയും വരവ് വയ്ക്കേണ്ടതിന്റെയും രീതി. 
15. അംഗങ്ങളുടെയോ, അവരുടെ ആശ്രിതരുടെയോ ക്ഷേമത്തിനുവേണ്ടി, ഏതെല്ലാം 
കാര്യങ്ങൾക്ക് നിധി ഉപയോഗിക്കാമെന്ന്. 


17 


16. 


നിധിയുടെ ഭരണനിർവ്വഹണത്തിൽ ഉണ്ടാകാവുന്ന ചെലവുകൾ വഹിക്കുന്നതി 
നുള്ള നടപടിക്രമം. 
നിധിയിൽനിന്നും ആനുകൂല്യങ്ങൾ, ഗ്രാന്റുകൾ, മുൻകൂറുകൾ എന്നിവ നൽകുന്ന 
തിനുള്ള നടപടിക്രമം. 
സേവനം പൂർത്തിയാക്കിയ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ അവസാ 
നിപ്പിക്കുന്ന അംഗങ്ങൾക്ക് നിധിയിൽനിന്നും നൽകാവുന്ന തുകയുടെയും 
പെൻഷന്റെയും നിരക്ക് ക്രമീകരിക്കൽ. 
വീഴ്ച വരുത്തിയ അംഗങ്ങളുടെ സംഗതിയിൽ അംശദായം തിരികെ നൽകുന്ന 
രീതിയും നിരക്കും. 
പദ്ധതി നടപ്പിലാക്കു ന്ന തിന് ആവ ശ്യ മാ യതോ ഉചി ത മാ യതോ ആയ 
മറ്റേതെങ്കിലും സംഗതികൾ. 


19 . 


20. 


ആർ. എസ്. ഗവായ്, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


- എസ്. ഗിരിജാ ദേവി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


